Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


Te 


പ് സന 


ം 


V 
GOVERETTA 


. 


2 


VMENT OF 

( 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th October 2009 
2009 ഒക്ടോബർ 13 
21st Aswina 1931 
1931 ആശ്വിനം 21 


) 40 


നമ്പർ 


PART III 
Police Department 


ടെൻഡർ/ ലേലപ്പരസ്യം 


മേൽപ്പറഞ്ഞ നിരക്കിലുള്ള നിരതദ്രവ്യം വിജിലൻസ് ആന്റ് 
ആന്റി കറപ്ഷൻ ബ്യൂറോ, തിരുവനന്തപുരം യൂണിറ്റ് ഡെപ്യൂട്ടി 
പോലീസ് സൂപ്രണ്ടിന്റെ ആഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും 
ഉണ്ടാ യിരിക്കേ ണ്ട താ ണ് . രസീത് ഇല്ലാത്ത ടെൻഡറുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ടെൻഡറുകൾ 
അ യ യ് ക്കുന്ന ക വ റിന്റെ മുകളിൽ ഇട തു വ ശ ത്താ യി 
"ഉപയോഗയോഗ്യമല്ലാത്ത വാഹനം വാങ്ങാനുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കണം. 


നമ്പർ 698 / VACB/ 09/TVPM. 

2009 സെപ്റ്റംബർ 19 . 
-- തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 
ബ്യൂറോ ഡയറക്ടറുടെ അധീനതയിലുള്ളതും വിജിലൻസ് 
ആന്റ് ആന്റീ കറ പ് ഷ ൻ ബറോ, തിരു വ ന ന്ത പുരം 
യൂണിറ്റിന്റേതു മായ കെ . എൽ. 01 - പി - 413 , റ്റാറ്റാ സുമോ 
23 - 10 - 2009 വെള്ളിയാഴ്ച്ച രാവിലെ 11 മണിക്ക് 
തേക്കുംമൂടുള്ള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 
തിരുവനന്തപുരം യൂണിറ്റ് ആഫീസിൽ വച്ച് പരസ്യമായി 
ലേലം/ ടെൻഡർവഴി വിൽപ്പന നടത്തുന്നതാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാ ൻ താൽ പ ര്യമുള്ളവർ 
കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ട തും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻപായി 5 ,000 രൂപ 
നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

മേൽപ്പറഞ്ഞ വാഹനം വിൽക്കുന്നതിലേക്കായി സീൽ വച്ച 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
ആഗ്രഹിക്കു ന്ന വർ വിവരം വെള്ളക്ക ട ലാ സിൽ എഴുതി 

ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് വിജിലൻസ് ആന്റ് ആന്റീ 
കറപ്ഷൻ ബ്യൂറോ, തിരുവനന്തപുരം യൂണിറ്റ്, തേക്കുംമൂട്, 
വഞ്ചിയൂർ പി . ഒ ., തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
മുദ്രണം ചെയ്ത് അ യ യ് ക്കേ ണ്ട താ ണ് . അ അ ക്ഷ കൾ 
22 - 10 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായി 
ലഭിച്ചിരിക്കേണ്ടതാണ്. ടെണ്ടർ അയയ്ക്കുന്നതിനോടൊപ്പം 
Gaz . No. 40/2009/DTP ( Police). 


ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ 23 - 10 - 2009 -ാം തീയതി 
പരസ്യലേലത്തിനോടൊപ്പം തദവസരത്തിൽ സന്നിഹിതരായി 
ട്ടുള്ള ടെൻഡറുകാരുടെയോ അവരുടെ നിയമാനുസൃത പ്രതിനി 
ധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ 
ടെൻഡറിലോ കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ ഉടൻതന്നെ ലേലം/ 
ടെൻഡർ തുകയുടെ പകുതി സംഖ്യ നിര തദവ്യം കഴിച്ച് 
ലേലസ്ഥലത്ത് വച്ച്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി 10 ദിവസത്തിനുള്ളിൽ 
അടച്ച് വാഹനം സ്വന്തം ചിലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 


- മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
ലേലം/ ടെൻഡർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 
ലേലം/ ടെൻഡർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും 
ആ വകയിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക 
യാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെൻഡർ കൊണ്ടയാളിൽ 
നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച നിര ത ദ വ്യം 


102 


KERALA GAZETTE 


[PART III 


സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന തു മാ ണ്. അഥവാ പുനർ - ഇപ കാ രം ലഭിക്കുന്ന ടെണ്ട റു കൾ പര സ്യ ലേലം 
ലേലത്തിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് ആയതിൽ ഒരു കഴിഞ്ഞാലുടൻ തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ 
വി ധ ത്തിലുള്ള അവ കാ ശ വും ഉന്നയിക്കുവാൻ അർഹത കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 
ഉണ്ടായിരിക്കുന്നതല്ല . ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെൻഡർ സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ നിരതദ്രവ്യം കഴിച്ചുള്ള ടെണ്ടർ/ 
നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. ലേലത്തുക മുഴു വനും ( വിൽപ്പ ന നികുതി + വാറ്റ്) 

നിലവിലുള്ള നിരക്കുകൾ ഉൾപ്പെടെ ലേലസമയത്ത് അടച്ച് 
-- ടെൻഡർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 

രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള 
എല്ലാ നിബ ന്ധ നകളും പാലിക്കേ ണ്ട താണ്. മേൽപ്പറഞ്ഞ 

- വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറുടെ 
വാഹനം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 11 മണി 

ഉത്തരവിന്റെ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ 
മുതൽ 4 മണിവരെ വി . എ . സി . ബി ., തിരുവനന്ത പുരം 

ലേലം/ ടെണ്ടർ കൊണ്ട് വാഹനം ടി ഓഫീസിൽനിന്നും 
യൂണിറ്റ് ആഫീസിൽ വന്ന് പരിശോധിക്കാവുന്നതാണ്. 

ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തപ്പെട്ടയാൾ സ്വന്തം ചെലവിൽ 
ഒരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 

നീക്കം ചെയ്യേണ്ടതാണ്. 
അ സ്ഥിര പ്പെ ടു ത്തു ന്ന തി നു മുള്ള പൂർണ്ണ അധികാരം 

- ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ഏതെങ്കിലും 
വി . എ . സി . ബി ., തിരു വന ന്ത പുരം യൂണിറ്റ് ഡെപ്യൂട്ടി 

ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
പോലീസ് സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 

തുക സർക്കാ രി ലേക്ക് കണ്ടു കെ ട്ടു ന്ന തും വാഹനം 

പുനർലേലം ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർലേല ത്തിൽ 
വിജിലൻസ് 

( ഒപ്പ്) 

സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് മുൻ 
ആന്റ് ആന്റികറപ്ഷൻബ്യൂറോ, 

ഡെപ്യൂട്ടി 

ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി 
തിരുവനന്തപുരം യൂണിറ്റ്, 

പോലീസ് സൂപ്രണ്ട്. 

കിട്ടുന്ന തുകയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു . 
തേക്കുംമൂട്. 

- ടി വാഹനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വിജിലൻസ് 

ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ മുറി ഞ്ഞ പാലം 
ടെൻഡർ/ ലേലപ്പരസ്യം 

സ്പെഷ്യൽ സെൽ, തിരുവനന്തപുരം കോംപൗണ്ടിൽ രാവിലെ 
11 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ പോലീസ് 
സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതും 

വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 
നമ്പർ എം . 1098/ 2008 / വി . എ . സി. ബി./എസ് . സി. റ്റി. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
2009 സെപ്റ്റംബർ 17. 

കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിര 
തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റീ കറപ്ഷൻ പ്പെടുത്തുന്നതിനുമുള്ള അധികാരം പോലീസ് സൂപ്രണ്ടിന് 
ബ്യൂറോയുടെ അധീനതയിലുള്ളതും മുറിഞ്ഞപാലം വിജിലൻസ് ഉണ്ടായിരിക്കുന്നതാണ്. 
ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ സെൽ വകയും 
ഉപയോഗയോഗ്യമല്ലാത്തതുമായ കെ .എൽ. - 01 - പി -404, 1998 

( 2 ) 
മോഡൽ മഹീന്ദ്ര ജീപ്പ് 2009 ഒക്ടോബർ മാസം 20 -ാം തീയതി 

നമ്പർ എം . 1938 / വി . എ . സി . ബി. എസ്. സി . റ്റി. 
പകൽ 11 മണിക്ക് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 

2009 സെപ്റ്റംബർ 17. 
ബ്യൂറോ, സ്പെഷ്യൽ സെൽ, മുറിഞ്ഞപാലം ഓഫീസിൽവച്ച് 
പരസ്യമായി ടെൻഡർ/ ലേലം വഴി വിൽപ്പന നടത്തുന്നതാണ്. 

തിരുവനന്തപുരം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ 

ബറോയുടെ അധീനതയിലുള്ളതും മുറിഞ്ഞപാലം വിജിലൻസ് 
ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹിക്കു ന്ന വർ 

ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ സ്പെഷ്യൽ സെൽ വകയും 
കൃത്യമായി ല സ മ യത്ത് ഹാജ രാ കേ ണ്ട തും ലേലം - ഉപയോഗയോഗ്യമല്ലാത്തതുമായ കെ .എൽ.- 01- എൻ- 8326, 1998 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുൻപായി ലേലത്തിൽ പങ്കെടു മോഡൽ എൻഫീൽഡ് ബുള്ളറ്റ് മോട്ടോർസൈക്കിൾ 2009 
ക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള 1,000 രൂപ നിരതദ്രവ്യം അടച്ച് ഒക് ടോ ബർ മാസം 22 -ാം തീയതി പകൽ 11 മണിക്ക് 
താൽക്കാലിക രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബറോ, സ്പെഷ്യൽ 
ലേലം നഷ്ട പ്പെ ടു ന്ന വർക്ക് നിര ത ദ വ്യം തിരിച്ചു സെൽ, മുറി ഞ്ഞ പാലം ഓഫീസിൽ വച്ച് പരസ്യ മാ യി 
നൽകുന്നതുമാണ്. 

ടെൻഡർ/ ലേലംവഴി വിൽപ്പന നടത്തുന്നതാണ്. 
- ടി വാഹനം ലേലം ചെയ്യു ന്ന തിന് സീൽ വച്ച് - ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 

ലേല സമയത്ത് കൃത്യമായി ഹാജ രാ കേ ണ്ട തും ലേലം 
ആഗ ഹി ക്കു ന്ന വർ വെള്ള ക്ക ട ലാ സിൽ തയ്യാ റാ ക്കിയ 

തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുൻപായി ലേല ത്തിൽ 
അപേക്ഷ കൾ പോലീസ് സൂപ്രണ്ട്, വി . എ . സി . ബി . 

പങ്കെടുക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള 1, 000 രൂപ നിരതദ്രവ്യം 
പെഷ്യൽ സെൽ, മുറിഞ്ഞപാലം, തിരുവനന്തപുരം- 11 എന്ന 

അടച്ച് താൽക്കാലിക രസീത് വാങ്ങേണ്ടതുമാ ണ്. ലേലം 
വിലാസത്തിൽ മുദ്രണം ചെയ്ത് രജിസ്റ്റേർഡ് തപാലിലോ 

കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെടുന്ന വർക്ക് നിരതദവ്യം 
നേരിട്ടോ നൽകേണ്ട താ ണ്. നിര തദവ്യം ടി ആഫീസിൽ 

തിരിച്ചു നൽകുന്നതുമാണ്. 
1, 000 രൂപ അടച്ച തിന്റെ താൽക്കാ ലിക രസീതും 

ടി വാഹനം ലേലം ചെയ്യു ന്ന തിന് സീൽ വച്ച 
ടെണ്ട റി നോടൊപ്പം ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . ടെണ്ടർ ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
അയയ്ക്കേണ്ട കവറിനുമുകളിലായി “ഉപയോഗയോഗ്യമല്ലാത്ത ആഗ്രഹിക്കുന്നവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ 
കെ .എൽ. 01. പി . 404 -ാം നമ്പർ വാഹനം വാങ്ങുന്നതിനുള്ള കൾ പോലീസ് സൂപ്രണ്ട്, വി . എ . സി . ബി ., സ്പെഷ്യൽ 
ടെണ്ടർ” എന്ന് വ്യക്തമായി എഴുതിയിരിക്കണം. ടെണ്ടറുകൾ സൽ, മുറി ഞ്ഞ പാ ലം , തിരു വ ന അ പു രം - 11 എന്ന 
സ്വീകരിക്കുന്ന അവസാനതീയതി 19 - 10 - 2009 പകൽ 4 മണിവരെ 

വിലാസത്തിൽ മുദ്രണം ചെയ്ത് രജിസ്റ്റേർഡ് തപാലിലോ 
ആയിരിക്കും. 

നേരിട്ടോ നൽകേണ്ടതാണ്. 


13th Oct, 2009) 


POLICE DEPARTMENT 


103 


നിര ത ദ വ്യം ടി ആ ഫീസിൽ 1, 000 രൂപ - പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടിന് യാതൊരു 
അടച്ചതിന്റെ താൽക്കാലിക രസീതും ടെണ്ടറിനോടൊപ്പം - കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കാവുന്നതും 
ഉണ്ടായിരിക്കേണ്ടതാ ണ് . ടെണ്ടർ അയയ്ക്കേണ്ട കവറിനു അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. ലേല സംബന്ധമായ 
മുകളിലായി ഉപയോഗയോഗ്യമല്ലാത്ത കെ .എൽ.01. എൻ- 8325 -ാം വിശദ വിവരം പത്തനംതിട്ട സായുധ സേനാ ക്യാമ്പിലെ 
നമ്പർ വാഹനം വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്തമായി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 
എഴുതിയിരിക്കണം. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന 
തീയതി 21- 10 - 2009 പകൽ 4 മണി വരെ ആയിരിക്കും. 

ജില്ലാ പോലീസ്ഓഫീസ്, 

( ഒപ്പ്) 
പത്തനംതിട്ട. 

- ജില്ലാ പോലീസ്സൂപ്രണ്ട്. 
ഇപ കാരം ലഭിക്കുന്ന ടെണ്ട റു കൾ പര സ്യ ലേലം 
കഴിഞ്ഞാലുടൻ തുറക്കുന്നതും ലേലത്തിലോ/ ടെണ്ടറിലോ 
കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി 

ലേലപ്പരസ്യം 
സ്ഥിരപ്പെടുത്തുന്നതും ടിയാൻ നിരതദ്രവ്യം കഴിച്ചുള്ള ടെണ്ടർ/ 

നമ്പർ ഇ2 - 6520/ 08/ കെ . എ . പി. 4. 2009 സെപ്റ്റംബർ 18 . 
ലേലത്തുക മുഴു വനും ( വിൽ പ ന നികുതി + വാറ്റ്) 
നിലവിലുള്ള നിരക്കുകൾ ഉൾപ്പെടെ ലേല സമയത്ത് അടച്ച് 

കെ . എ . പി. നാലാം ബറ്റാലിയൻ മാങ്ങാട്ടുപറമ്പ് (കണ്ണൂർ) 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഉപയോഗ 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ ഡയറക്ടറുടെ യോഗ്യമല്ലാത്ത വിവിധയിനം സ്പെയർപാർട്ടുകളും ടയറുകളും 
ഉത്തരവിന്റെ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് രണ്ടാഴ്ചക്കുള്ളിൽ മറ്റുപകരണങ്ങളും 21 - 12 - 2009 -ാം തീയതി രാവിലെ 11 മണിക്ക് 
ലേലം/ ടെണ്ടർ കൊണ്ട് വാഹനം ടി ഓഫീസിൽ നിന്നും ഈ ബറ്റാലിയന്റെ മോട്ടോർ ട്രാൻസ്പോർട്ട് ആഫീസിന്റെ 
ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തപ്പെട്ടയാൾ സ്വന്തം ചെലവിൽ പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 
നീക്കം ചെയ്യേണ്ടതുമാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കു ന്നവർ 500 രൂപ (അഞ്ഞൂറ് രൂപ 

മാത്രം) ലേലം തുടങ്ങുന്നതിനു ഒരുമണിക്കൂർ മുമ്പായി 
-- ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ഏതെങ്കിലും 

നിരതദ്രവ്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെമുമ്പാകെ അടച്ച് 
ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 

രസീത് വാങ്ങേണ്ടതും കൃത്യസമയത്ത് സ്ഥലത്ത് 
തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതും വാഹനം പുനർലേലം 

ഹാജരാകേണ്ടതുമാണ്. ലേലം കഴിഞ്ഞ ഉടൻ തന്നെ ലേലം 
ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർലേല ത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് മുൻ 

നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി - കൂടാതെ 20 - 12 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
കിട്ടുന്ന തുകയ്ക്ക് അവകാശമില്ലാത്തതുമാകുന്നു. 

മുമ്പ് സീൽ ചെയ്ത കവറിൽ വെള്ളക്കടലാസിൽ നേരിട്ടോ 
ടി വാഹനം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും വിജിലൻസ് 

തപാൽ മാർഗ്ഗമോ മാങ്ങാട്ടുപറമ്പ്, കെ . എ . പി . നാലാം 
ആന്റ് ആന്റി കറ പ് ഷൻ ബറോയുടെ മുറി ഞ്ഞ പാലം 

ബറ്റാലിയൻ ആഫീസിൽ ലഭിക്കുന്ന ടെണ്ടറുകളും സ്വീകരി 
സ്പെഷ്യൽ സെൽ, തിരുവനന്തപുരം കോംപൗണ്ടിൽ രാവിലെ 

ക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നിരതദ്രവ്യം കെ . എ . പി. നാലാം 

ബറ്റാലിയൻ കമാണ്ടന്റിന്റെ ആഫീസിൽ കെട്ടിവെച്ചതിന്റെ 
11 മണി മുതൽ 4 മണിവരെയുള്ള സമയങ്ങളിൽ പോലീസ് 
സൂപ്രണ്ടിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതും 

രസീതും അടക്കം ചെയ്യേണ്ടതാണ്. രസീതുകൾ ഇല്ലാത്ത 
വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. 

ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

ടെണ്ടറുകൾ അയയ്ക്കുന്ന കവറിന്റെ മുകളിൽ മോട്ടോർ 
-- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ വാഹനങ്ങളുടെ വിവിധയിനം “ഉപയോഗയോഗ്യമല്ലാത്ത 
കാരണമോ കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിര സ് പെയർ പാർട്ടുകളും ടയറുകളും മറ്റുപകരണങ്ങളും 
പ്പെടുത്തുന്നതിനുമുള്ള അധികാരം പോലീസ് സൂപ്രണ്ടിന് ലേലത്തിനുള്ള ടെണ്ടർ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി 
ഉണ്ടായിരിക്കുന്നതുമാണ്. 

യി രിക്ക ണം . ടെണ്ടറുകൾ നൽകുന്നവർ ലേലം നടക്കുന്ന 
നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും ഹാജരാകേണ്ടതാണ്. 


പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയം, ( ഒപ്പ്) 
വിജിലൻസ്ആന്റ്ആന്റികറപ്ഷൻ സീനിയർ സൂപ്രണ്ട്, 
ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് സൂപ്രണ്ടിനുവേണ്ടി. 


- ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണിച്ച ആൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ ലേലം/ 
ടെണ്ടർ കൊണ്ട്തുകയുടെ പകുതി ( നിരതദ്രവ്യം കഴിച്ച്) ലേല 
സ്ഥലത്തുതന്നെ അടച്ചു രസീത് വാങ്ങേണ്ടതാണ്. ബാക്കി 
സംഖ്യയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ലേലം/ 
ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം 
അടച്ച് സാ ധ ന ങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നീക്കം 
ചെയ്യേണ്ടതുമാണ്. 


ലേലപ്പരസ്യം 


നമ്പർ 21- 5962 / 2009 /എൻ. 

2009 സെപ്റ്റംബർ 19. 
- പോലീസ് വകുപ്പ് വക പത്തനംതിട്ട ജില്ലയിലെ 
ഉപയോഗശൂന്യമായ 275 ഇരുമ്പ് കട്ടിലുകൾ 2009 നവംബർ 
മാസം 10 -ാം തീയതി പകൽ 11 മണിക്ക് പത്തനംതിട്ട ജില്ലാ 
സായുധസേനാ ക്യാമ്പിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത 
കൊടുക്കുന്നതാണ്. പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കാൻ 
താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം പകൽ 11 മണിക്ക് 
മുമ്പായി 1,540 (ആയിരത്തിഅഞ്ഞൂറ്റിനാൽപ്പത്രൂപ മാത്രം) 
നിരതദ്രവ്യം കെട്ടി വച്ച് ബന്ധപ്പെട്ട നിബന്ധനകൾക്ക് 
വിധേയമായി ലേലത്തിൽ പങ്കുകൊള്ളാവുന്നതാണ്. 


ഏതെങ്കിലും കാരണവശാൽ ലേലം ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിന് മുതൽ 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ ആയത് മുമ്പ് 
ലേലം വിളിച്ചയാളിൽ നിന്നും ഈടാക്കുന്നതും എന്നാൽ 
കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് യാതൊരുവിധ അർഹതയും 
ഉണ്ടായിരിക്കുന്നതുമല്ല . 


104 


KERALA GAZETTE 


[PART III 


മേൽക്കാണിച്ച ലേല വസ്തുക്കൾ എല്ലാ പ്രവർത്തി പോലീസ് സൂപ്രണ്ടിന്റെ പേരിലെടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ദിവസങ്ങളിലും അസിസ്റ്റന്റ് കമാണ്ട ന്റ് ( ക . എം . ) - ന്റെ അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീത് അടക്കം 
അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

ചെയ്യേണ്ടതാണ്. കവറിനു മുകളിൽ “ഉപയോഗശൂന്യമായ 

പെയർ പാർട്ടസ്സുകൾ വാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് 
-- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 

വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
കാരണമോ കാണിക്കാതെ ലേലം/ ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കെ . എ . പി . 

പര സ്യ ലേലം അ വ സാ നിച്ചാലുടൻ ദർഘാസു കൾ 
നാലാം ബറ്റാലിയൻ കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു . 

തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ 
കമാണ്ടന്റിന്റെ കാര്യാലയം, 

തുക കൂടുതൽ ആയതിന് ലേലം ഉറപ്പിക്കുന്നതാണ്. ലേലം/ 

- ( ഒപ്പ്) 
കെ . എ . പി. നാലാം ദളം, 

കമാണ്ടന്റ്, 

ദർഘാസ് നഷ്ടപ്പെട്ട വർക്ക് നിരതദ വ്യം തിരികെ 
മാങ്ങാട്ടുപറമ്പ്, കണ്ണൂർ. 

കെ . എ . പി . നാലാം ദളം. 

നൽകുന്നതാണ്. ലേലത്തിലെടുത്തയാൾ ഉടൻ തന്നെ ലേലം/ 
ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) 
ലേലസ്ഥലത്തുവച്ച്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നമുറയ്ക്ക് ബാക്കി 
ലേലപ്പരസ്യം 

തുകയും നിയമാനുസൃത വില്പന നികുതിയും അടച്ച് സ്വന്തം 
നമ്പർ ഇ2- 15194 / 2009 / ജി . 

2009 സെപ്റ്റംബർ 24. ചെലവിലും ഉത്തരവാദിത്വത്തിലും സാധനങ്ങൾ നീക്കം 
- കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 

ചെയ്യേണ്ടതാണ്. 
അധീനതയിലുള്ളതും കാസർഗോഡ് സായുധസേനാ വിഭാഗം - ഏതെങ്കിലും കാരണ വശാൽ ലേലം/ ദർഘാസ് 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടു സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ 
ള്ളതുമായ പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്ത ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
താഴെ പറയുന്ന പെയർ പാർട്ട്സുകൾ 27- 10 -2009 -ാം തീയതി മുതൽക്കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതു 
പകൽ 12.30 മണിക്ക് കാസർഗോഡ് സായുധസേനാ വിഭാഗം 

മായിരിക്കും. പുനർലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം 
അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ വെച്ച് പരസ്യമായി 

മുൻ ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി 
ലേലം ചെയ്യുന്നതാണ്. 

ലഭിക്കുന്ന തുകയ്ക്ക് മു ൻ ലേലക്കാരന് യാതൊരു വിധ 
ഇനവിവരം 

അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 
1. ഉപയോഗശൂന്യമായ സ്പെയർ പാർട്ട്സുകൾ - 118 ഇനം. -- മേൽപ്പറഞ്ഞ സാധനങ്ങൾ ലേലത്തീയതിക്ക് മുൻപുള്ള 
2. വേസ്റ്റ് ഓയിൽ - 400 ലിറ്റർ. 

- 10 പ്രവൃത്തി ദിവങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
3. ഉപയോഗശൂന്യമായ വിവിധതരം ടയറുകൾ - 15 എണ്ണം. വൈകുന്നേരം 5 മണിവരെയുള്ള ഏതെങ്കിലും സമയത്ത് 
4. 12 വോൾട്ട് - 13 പ്ളേറ്റ് ബാറ്ററികൾ - 5 എണ്ണം. 

കാസർഗോഡ് ജില്ലാ സായുധസേനാവിഭാഗം അസിസ്റ്റന്റ് 

കമാണ്ടന്റിന്റെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ലേലത്തിനുള്ള 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
സാധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതായ നിരതദ്രവ്യം 415 രൂപ 

- കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
(നാന്നൂറ്റി പതിനഞ്ച്രൂപ മാത്രം) ലേല സ്ഥലത്ത് അടച്ച് രസീത് ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേലനടപടികൾ 
വാങ്ങേണ്ടതാണ്. കൂടാതെ സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കാസർഗോഡ് ജില്ലാ 
മുദ്രവച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 
നേരിട്ടോ തപാൽമാർഗ്ഗമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 
കാര്യാലയത്തിൽ 26 - 10 - 2009 -ാം തീയതി 2 മണിക്ക് മുൻപായി ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ 
ലഭിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം ഏതെങ്കിലും കാര്യാലയം, 

( ഒപ്പ്) 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കാസർഗോഡ് ജില്ലാ കാസർഗോഡ്. 

ജില്ലാ പോലീസ്സൂപ്രണ്ട്. 


